( 


3 


Government of Kerala 
കേരള സർക്കാർ 

2011 


Oം 
सत्यमेव जयते 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


GOVERNN 


കർ 


1 


രള സർ 


ക് 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


- No. | എ 


THIRUVANANTHAPURAM , TUESDAY 


4th October 2011 
2011 ഒക്ടോബർ 4 
12th Aswina1933 
1933 ആശ്വിനം 12 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


ദർഘാസ്/ ക്വട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 10 - 2011, 12 മണി വരെ. 


നമ്പർ ബി . - 170 / 2011. 


2011 സെപ്റ്റംബർ 12. 


ലേലത്തീയതിയും സമയവും 18 -10- 2011, 12 മണി. 


ലേല സ്ഥലം ജില്ലാ ഫാം , പെരിങ്ങമ്മല . 


കാലാവധി 2012 മാർച്ച് 31 വരെ. 


- പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട്, ഫാമിലെ 
കുരുമുളക് 2011 - 12 വർഷത്തിൽ ആദായം എടുക്കുന്നതിന് 
പരസ്യ ലേലത്തിന് മത്സരസ്വഭാവമുള്ള ക്വട്ടേഷൻ ദർഘാസ് 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
ലേലത്തിന്റെ ജോലിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. 
ലേല നട പടികൾ സർക്കാർ അംഗീകൃത ക്വട്ടേഷൻ/ ലേല 
നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും. ലേല നടപടികളിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല സമയത്തിന് അര 
മണിക്കൂർ മുമ്പായി നിശ്ചിത നിരതദ്രവ്യം ഓഫീസിൽ അടച്ച് 
പേര് രജിസ്റ്റർ ചെയ്യണ്ടതാണ്. ലേല ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ഇതേ സമയത്തും ഇതേ വ്യവസ്ഥകളിലും ലേല 
നടപടികൾ നടത്തുന്നതാണ്. 

നിരതദ്രവ്യം - 500 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


ദർഘാസ് പ്രമാണം പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ട 
കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് ദിവസം രാവിലെ 
11 മണിവരെ ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പ്രമാ ണ ങ്ങ ൾ 
ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത 
വില വിൽപന നികുതിയടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ്. ദർഘാസ് പമാ ണ ത്തിന്റെ അധിക 
പകർപ്പിന് വിൽപന നികു തി യ ടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 


124 KERALA GAZETTE 

[PART III 
ലേല നടപടികൾ കൃത്യസമയത്ത്തന്നെ ആരംഭിക്കുന്നതും 

നിബന്ധനകൾ 
ക്വട്ടേഷനുകളോ ദർഘാസുകളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത് 1. ടെണ്ടർ ഫോമുകൾ 13 - 10 - 2011 - ന് പകൽ 1 മണിവരെ 
പരസ്യലേലത്തിനുശേഷം അപ്പോൾ സന്നിഹിതരായിട്ടുള്ള 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
വരുടെ സാന്നിദ്ധ്യത്തിൽ പൊട്ടിക്കുന്നതും ഏതാണ് കൂടുതൽ 

അന്നുതന്നെ3 മണിക്കുമുമ്പായി തിരികെ സമർപ്പിക്കേണ്ട 
തുക എന്നുള്ളത് പരിഗണിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ 

തുമാണ്. അന്നുതന്നെ 3. 30 - ന് നടക്കുന്ന ലേലത്തിനു 

ശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ അദ്ദേഹം 
കൃഷി ഓഫീസറുടെ അംഗീ കാ ര ത്തിന് വിധേ യ മായി 

അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യ 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ലേലത്തിൽ വിജയിയായ 

ത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
കരാറുകാരൻ മൊത്തം ലേലത്തുകയുടെ മൂന്നിൽ ഒരുഭാഗം 

2. നിര ത ദ വ്യ മായി 1, 500 ( ആയിരത്തി അഞ്ഞൂറ്) 
( നിര ത ദ വ്യം ഉൾപ്പെടെ) ലേലം കഴിഞ്ഞ ഉടൻതന്നെ 

3 മണിക്ക് മുമ്പായി അടയ്ക്കേ ണ്ട താ ണ് . ടെണ്ടർ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലക്കരാർ 

സമർപ്പിക്കുന്നവരും ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി 
സ്ഥിരപ്പെടുത്തിയതായി ഈ ഓഫീസിൽ നിന്നും അറിയിപ്പ് 

പ്രത്യേകം നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. 
ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി മൊത്തം തുകയും ( വില്പ്പന 

3. ടെണ്ടർ ഫോമിന്റെ വില 400 + വിൽപ്പന നികുതി 
നികുതി ഉൾപ്പെടെ) അടച്ച് സ്വന്തം ചെലവിൽ സാധനങ്ങൾ 

ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യ 
നീക്കം ചെയ്യേണ്ടതുമാ ണ് . ലേല സാധ ന ം തെരയുന്ന 

മുള്ളവർ 500 കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
തിനുള്ള അവകാശം കരാറുകാരന് ഉണ്ടായിരിക്കുന്നതല്ല. 

പേരിൽ മണിയോർഡർ അ യ യ് ക്കേ ണ്ട താ ണ് . 

ത പാ ലിൽ ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ 
- മുകളിൽ പറഞ്ഞ പ്രകാരം കൃത്യസമയത്ത്തന്നെ തുക 

ഓഫീസ് ഉത്തരവാദി ആയിരിക്കുകയില്ല . 
അടച്ച് സാധനം നീക്കം ചെയ്യാതെ വന്നാൽ ലേലം അസ്ഥിര 4. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ "കൃഷി ഡെപ്യൂട്ടി 
പ്പെടുത്തുന്നതും സാധനം വീണ്ടും ലേലത്തിന് വിധേയമാക്കു 

ഡയറക്ടർ, വിത്തുകൃഷിത്തോട്ടം, മുണ്ടേരി പി. ഒ., 
ന്നതും തന്മൂലം സർക്കാരിന്എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ 

മലപ്പുറം ജില്ല , പിൻ - 679 334 എന്ന വിലാസത്തിൽ 

സമർപ്പി ക്കേ ണ്ട തും കവറിന് പുറത്ത് 
ഉണ്ടായാൽ ആയത് ആദ്യ ലേലക്കാരനിൽ നിന്നും റവന്യൂ 

" നമ്പർ സി - 1267 / 2011 പ്രകാരം കശു വണ്ടിക്കുള്ള 
റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതുമാണ്. ലേലം/ക്വട്ടേഷൻ/ 

ടെണ്ടർ എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 
ദർഘാസ് നിരാകരിക്കുന്നതിനും മാറ്റി വയ്ക്കുന്നതിനുമുള്ള 

5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
പൂർണ്ണ അധികാരം ഫാം സൂപ ണ്ടിൽ നിക്ഷിപ്ത മാണ്. 

വ്യക്തിയുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും 
സാധനങ്ങൾ ഫാമിന്റെ പ്രവർത്തി ദിവസങ്ങളിൽ പ്രവൃത്തി 

മൊത്തം സംഖ്യയുടെമൂന്നിൽ ഒരുഭാഗം (1/3) അന്നു 
സമയത്തുമാത്രമേ പുറത്തുകൊണ്ടുപോകുവാൻ അനുവദിക്കു 

തന്നെഓഫീസിൽ അടവാക്കേ ണ്ട തു മാ ണ്. 
കയുള്ളൂ. ലേലക്കാരന്റെ പ്രവർത്തി വേളയിൽ ഫാമിലെ മറ്റ് 

മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീ 
ആദായങ്ങൾക്കോ ഉല്പന്നങ്ങൾക്കോ യാതൊരുവിധ കേടുപാടു 

കാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം 

അംഗീകാരം ലഭിച്ച തായി അറിയിപ്പ് ലഭിച്ച് 
കളും ഉണ്ടാകുവാൻ പാടില്ല . ആയതിന് നിർദ്ദിഷ്ട വിലയുള്ള 

7 ദിവസത്തിനുള്ളിൽ മുഴുവൻ സംഖ്യയും അടച്ച് 
മുദ്രപ്പത്രത്തിൽ ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന രീതിയിൽ 

കശുവണ്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
കരാർ എഴുതി ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതാണ്. 

നീക്കം ചെയ്യേണ്ടതുമാണ്. 


- സർക്കാർ സംബ ന്ധ മായ മറ്റെല്ലാ ലേല / ക്വട്ടേ ഷൻ/ 
ദർഘാസ് വ്യവസ്ഥകളും ഇതിനും ബാധക മാ യി രിക്കും. 
കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഓഫീസുമായി ബന്ധപ്പെടേണ്ട 
താണ്. 


ടെണ്ടർ ഫോറത്തോടൊപ്പം 50 - ന്റെ മുദ്രപ്പത്രത്തിൽ 
ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലുള്ള കരാർ 
എഴുതി ഒപ്പിട്ട് ഹാജ രാ ക്കേ ണ്ട താ ണ്. അല്ലാ ത്ത 

ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. 
7. ടെണ്ടർ ഫോമിൽ ഒരു കിലോ കശുവണ്ടിയുടെ വില 
- അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ടെണ്ടർ/ ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല , കൊച്ചുവിള . 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ്/ ലേലപ്പരസ്യം 

9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ / ലേലത്തിനും ബാധകമായിരിക്കും. 
നമ്പർ സി. - 1267 / 2011. 

2011 ആഗസ്റ്റ് 29. 

10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 

ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ 
വിത്തുകൃഷിത്തോട്ടം,മുണ്ടേരി ഫാമിൽ വിളവെടുത്ത് 

ലേലം നടത്തുന്നതായിരിക്കും. 
സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം 1200 ( ആ യിരത്തി ഇരുനൂറ്) 
കിലോഗ്രാം കശുവണ്ടി ടെണ്ടർ/ ലേല അടിസ്ഥാനത്തിൽ വിത്തുകൃഷിത്തോട്ടം, 

( ഒപ്പ്) 
വിൽപ്പന നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 

മുണ്ടേരി, മലപ്പുറം. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


